കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV( N )/634/2012-14 


ി 


GOVERN 


കേ 


ാർ 


രള സർക്ക 
WMENT OF 


KERALA 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 നവംബർ 4 
4th November 2014 

1190 തുലാം 18 
| 18th Thulam 1190 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 കാർത്തികം 13 
13th Karthika 1936 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 

വിജ്ഞാപനം 
[2007 - ലെ കേരള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) 
നിയമത്തിലെ 6 -ാം വകുപ്പ് (i) -ാം ഉപവകുപ്പ് ( b) ഖണ്ഡപ്രകാരം) 


(1) 


നമ്പർ എം9- 2792/ 14 . 


2014 സെപ്റ്റംബർ 4. 


- കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ തൃക്കടപൂർ 
വില്ലേജിൽ കുരീപ്പുഴ ചേരിയിൽ കാട്ടു വിള പടിഞ്ഞാറ്റതിൽ 
വീട്ടിൽ മണിയൻ പിള്ള മകൻ 22 വയസ്സുള്ള അരുൺ എന്ന 
നിങ്ങൾ നിരന്തരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ 
ഏർപ്പെട്ടു വരുന്നതായും നിങ്ങളുടെ ടി പ്രവർത്ത ന ങ്ങൾ 
അഞ്ചാലുംമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 
സമാധാനകാംക്ഷികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും 
ഭീഷണി സൃഷ്ടിക്കു ന്ന തായും നിങ്ങളുടെ സാന്നിദ്ധ്യം 
ജനങ്ങളിൽ അരക്ഷിതാവസ്ഥയും ഭീതിയും ജനിപ്പിക്കുന്നതായും 


കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ തന്റെ 28 - 12 - 2013 - ലെ 
GL /52/ KAAPP / 13/ QC നമ്പർ റിപ്പോർട്ട് പ്രകാരം ബോധിപ്പി 
ച്ച തിന്റെ അടി സ്ഥാ ന ത്തിൽ നിങ്ങളെ 2 007 - ലെ കേരള 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) നിയമത്തിലെ 
വകുപ്പ് 3 ( 1) പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ 
കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്നതിന് ഈ കാര്യാലയത്തിലെ 
10 - 2- 2014 - ലെ എം . 9- 2792 /KAAPP /14 നമ്പർ ഉത്തരവ് പ്രകാരം 
നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ അന്നേദിവസം മുതൽ 
നിങ്ങൾ ഒളിവിൽ പോയിരിക്കുന്നതിനാൽ നിങ്ങളെ അറസ്റ്റ് 
ചെയ്യുന്നതിനും മേൽപ്പറഞ്ഞ ഉത്തരവ് നടപ്പിലാക്കുന്നതിനും 
സാധിച്ചിട്ടില്ല എന്നും ആ യ തി നാൽ നിങ്ങൾക്കെ തിരെ 
പ്രസ്തുത നിയമത്തിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ 
സ്വീകരിക്കണമെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ 
ആവശ്യപ്പെട്ടിട്ടുണ്ട്. 


മേൽ വിവ രിച്ച സാഹ ച ര്യ ത്തിൽ 2007 - ലെ കേരള 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ (തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പ് (b) ഖണ്ഡപ്രകാരം പുറപ്പെടുവിക്കുന്ന 
ഈ ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
7 ദിവ സ ത്തി നകം നിങ്ങൾ അ ഞ്ചാ ലും മൂട് പോലീസ് 
സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് 
ഇതിനാൽ ഉത്തരവാകുന്നു . ഈ ഉത്തരവ് പാലിക്കുന്നതിൽ 
വീഴ്ച വരുത്തുന്നപക്ഷം നിങ്ങളെരണ്ട് വർഷക്കാലംവരെ 
ആ കു ന്ന തടവ് ശിക്ഷയ് ക്കോ അല്ലെങ്കിൽ പിഴ യ് ക്കോ 
അല്ലെങ്കിൽ രണ്ടിനുംകൂടിയോ ശിക്ഷിക്കപ്പെടാവുന്നതാണെന്നും 
മേൽ വകുപ്പിലെ ( എ ) ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് 
നിങ്ങൾ വിധേയനാകുന്നതാണെന്നും ഇതിനാൽ അറിയിക്കുന്നു. 


(2) 
നമ്പർ എം9 - 62618 / 2013. 

2014 സെപ്റ്റംബർ 4. 
- കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ 
വില്ലേജിൽ തഴു ത്തല കൊട്ടുംപുറം റ്റി . കെ . ഹൗസിൽ 
തങ്കപ്പൻ മകൻ 46 വയസ്സുള്ള യൂജിൻ ഷാൻ എന്ന നിങ്ങൾ 
നിരന്തരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു 
വരുന്നതായും നിങ്ങളുടെ ടി പ്രവർത്തനങ്ങൾ കൊട്ടിയം 
പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന സമാധാന 
കാംക്ഷികളായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി 
സൃഷ്ടിക്കുന്നതായും നിങ്ങളുടെ സാന്നിദ്ധ്യം ജനങ്ങളിൽ 
അരക്ഷിതാവസ്ഥയും ഭീതിയും ജനിപ്പിക്കുന്നതായും കൊല്ലം 
സിറ്റി പോലീസ് കമ്മീ ഷ ണർ തന്റെ 15 - 11 - 2 013 - ല 
GL /42/KAAPA /13 /QC നമ്പർ റിപ്പോർട്ട് പ്രകാരം ബോധിപ്പി 
ച്ച തിന്റെ അടി സ്ഥാ ന ത്തിൽ നിങ്ങളെ 2007 - ലെ കേരള 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) നിയമത്തിലെ 
വകുപ്പ് 3(1), 13( 2) ( 1) പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ 
ജയി ലിൽ കരു തൽ തട ങ്ക ലിൽ പാർപ്പിക്കു ന്ന തിന് ഈ 
കാര്യാലയത്തിലെ 19 -12- 2013 - ലെ എം9-62618/KAAPA /13 നമ്പർ 
ഉത്തരവ് പ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ അന്നേ 
ദിവസം മുതൽ നിങ്ങൾ ഒളിവിൽ പോയിരിക്കുന്നതിനാൽ 
നിങ്ങളെ അറസ്റ്റ് ചെയ്യു ന്ന തിനും മേൽപ്പറഞ്ഞ ഉത്തരവ് 
നടപ്പിലാക്കുന്നതിനും സാധിച്ചിട്ടില്ല എന്നും ആയതിനാൽ 
നിങ്ങൾക്കെതിരെ പ്രസ്തുത നിയമത്തിലെ 6 -ാം വകുപ്പ് 
പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൊല്ലം സിറ്റി 
പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 

മേൽ വിവ രിച്ച സാഹച ര്യ ത്തിൽ 2007 - ലെ കേരള 
സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ( തടയൽ) നിയമത്തിലെ 6 -ാം 
വകുപ്പ് (1) -ാം ഉപവകുപ്പ് ( b) ഖണ്ഡപ്രകാരം പുറപ്പെടുവിക്കുന്ന 
ഈ ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
7 ദിവസത്തിനകം നിങ്ങൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ 
സബ് ഇൻസ്പെക്ടർ മുമ്പാകെ ഹാജരാകണമെന്ന് ഇതിനാൽ 
ഉത്ത ര വാ കു ന്നു . ഈ ഉത്തരവ് പലിക്കു ന്ന തിൽ വീഴ്ച 
വരുത്തുന്നപക്ഷം നിങ്ങളെ രണ്ട് വർഷക്കാലംവരെയാകുന്ന 
തടവ് ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ പിഴയ്ക്കോ അല്ലെങ്കിൽ 
രണ്ടിനും കൂടിയോ ശിക്ഷിക്കപ്പെടാവുന്നതാണെന്നും മേൽ 
വകുപ്പിലെ ( എ ) ഖണ്ഡപ്രകാരമുള്ള നടപടികൾക്ക് നിങ്ങൾ 
വിധേയനാകുന്നതാണെന്നും ഇതിനാൽ അറിയിക്കുന്നു. 

- ( ഒപ്പ്) 
കളക്ടറേറ്റ്, 

ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള 
കൊല്ലം. 

അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്. 


